Kerala Gazette No. 28 dated 10th July 2018 . 
PART III 


COMMISSIONERATE OF LAND REVENUE 

LAND FAIR VALUE NOTIFICATION 


THIRUVANANTHAPURAM DISTRICT 


തിരുവനന്തപുരം ജില്ലാ കളക്ടർ (i/c ) - ന്റെ നടപടിക്രമം 


- ( ഹാജർ : വി . ആർ. വിനോദ്) 


നമ്പർ ബി20 - 30814 / 2016 . 


2018 


മേയ് 


23 . 


വിഷയം : - ന്യായവില പുനർ നിർണ്ണയം നടപടിക്രമം പുറപ്പെടുവിക്കുന്നത്- സംബന്ധിച്ച്. 


പരാമർശം: - (1) ശ്രീ . ആർ. എസ്. ജോഷ്, മാതേരുവിളാകത്ത് വീട്, കീഴാറ്റിങ്ങൽ സമർപ്പിച്ച അപേക്ഷ . 


( 2 ) ആർ. ഡി. ഒ. കാര്യാലയത്തിലെ കെ2- 13048/ 14 -ാം നമ്പർ ഫയൽ. 


(3 ) ആലംകോട് വില്ലേജ് ഓഫീസറുടെ 6- 4 -2018 - ലെ 169/ 18 -ാം നമ്പർ റിപ്പോർട്ട്. 


ചിറയിൻകീഴ് താലൂക്കിൽ ആലംകോട് വില്ലേജിൽ ബ്ലോക്ക് നമ്പർ 41- ൽ റീസർവെ 435/ 11 - ൽ ഉൾപ്പെട്ട 34.20 ആർ 
ഭൂമിക്ക് നിശ്ചയിച്ചിരിക്കുന്ന ന്യായവില കേരള സ്റ്റാമ്പ് ( ഫിക്സേഷൻ ഓഫ് ഫെയർ വാല്യൂ ഓഫ് ലാൻഡ്) റൂൾ 1995 പ്രകാരം 
കുറവ് ചെയ്തു നൽകണമെന്ന് ഭൂഉടമയായ ശ്രീ. ജോഷ് പരാമർശം (1) പ്രകാരം അപേക്ഷ സമർപ്പിച്ചിരുന്നു . ടി ഭൂമിക്ക് 
നിലവിൽ ആർ ഒന്നിന് ഒരു ലക്ഷത്തി അറുപതിനായിരം രൂപ ( S 1,60,000 ) ആണ് ന്യായവില നിശ്ചയിച്ചു നൽകിയിരിക്കുന്നത്. 
ടിയാന്റെ അപേക്ഷയുടെ അടിസ്ഥാനത്തിൽ ബന്ധപ്പെട്ട റവന്യൂ ഡിവിഷണൽ ഓഫീസിലെ ഫയൽ ലഭ്യമാക്കുകയും ഡെപ്യൂട്ടി 
കളക്ടർ ( ഭൂ പരിഷ്ക്കരണ വിഭാഗം) കക്ഷിയെ 16 - 6 - 2017 - ൽ നേരിൽ കേൾക്കുകയും ചെയ്തു . ടി വിചാരണ വേളയിൽ 
ഫെയർ വാല രജിസ്റ്ററിൽ ഭൂമിയുടെ ഇനം, നിലം എന്ന് രേഖപ്പെടുത്തിയിരിക്കുന്നത് തിരുത്തി പുരയിടം എന്നു മാറ്റി 
നൽകുന്നതിനും ആർ. ഡി . ഒ.- യ്ക്ക് അപേക്ഷ നൽകിയിരുന്നു എന്നും നടപടികൾ പൂർത്തിയായപ്പോൾ ന്യായവില പുനർ 
നിർണ്ണയിച്ചതിൽ പിശക് സംഭവിച്ചതിനാലാണ് അപ്പീൽ സമർപ്പിച്ചതെന്നും കക്ഷി അറിയിച്ചു . ആർ. ഡി. ഒ. കാര്യാലയത്തിലെ 
ബന്ധപ്പെട്ട ഫയൽ പരിശോധിച്ചതിൽ ഭൂമിയുടെ ഇനം നിലം എന്ന് രേഖപ്പെടുത്തിയിരുന്നത് മാറ്റി വഴി സൗകര്യമുള്ള 
റസിഡൻഷ്യൽ പ്ലോട്ട് എന്ന് തിരുത്തി - 1,60,000 ആർ ഒന്നിന് ന്യായവില നിശ്ചയിച്ചു നൽകിയിട്ടുള്ളതായും ആകെ ഭൂമിയുടെ 
കമ്പോളവിലയായി റിപ്പോർട്ട് ചെയ്തിരുന്ന - 4, 80,441 എന്നത് നോട്ടപ്പിശക് കാരണം ആർ ഒന്നിന്റെ വിലയായി കണക്കിലെടുത്ത് 
തെറ്റായ ന്യായവില നിശ്ചയിക്കാനിടയായ സാഹചര്യം K2/18120/14 തീയതി 3-8- 2016 -ാം നമ്പർ കത്തിൽ ആർ. ഡി. ഒ. 
വ്യക്തമാക്കിയിരിക്കുന്നു. ടി ഭൂമിക്ക് സമാന സമീപ ഭൂമിയായി റീസർവ്വേ 449 /2- ൽപ്പെട്ട ഭൂമിയുടെ വിലയായ - 14,048 ആർ 
ഒന്നിന് ന്യായവില നിശ്ചയിക്കാവുന്നതാണ് എന്ന് പരാമർശം (3 ) പ്രകാരം ആലംകോട് വില്ലേജ് ഓഫീസർ റിപ്പോർട്ട് 
ചെയ്തിട്ടു ണ്ട്. ഈ സാഹച ര്യ ത്തിൽ കേരള സ്റ്റാമ്പ് ഫിക്സേ ഷൻ ഓഫ് ഫെയർ വാല്യൂ ഓഫ് ലാൻഡ് റൂൾസ് 
1995 റൂൾ 5 പ്രകാരം ടിയാന്റെ അപേക്ഷയിൽ സ്വീകരിച്ച തീരുമാനം ചുവടെ ചേർക്കുന്നു . 


ഉത്തരവ് 


അപേക്ഷകനായ ശ്രീ . ആർ. എസ്. ജോഷ് ആവശ്യപ്പെട്ടിരിക്കുന്നത് ചിറയിൻകീഴ് താലൂക്കിൽ ആലംകോട് വില്ലേജിൽ 
ബ്ലോക്ക് നമ്പർ 41 - ൽ റീസർവ്വേ 435/ 11 - ൽ പ്പെട്ട 34. 20 ആർ ഭൂമിയുടെ ന്യായവില സമാന സമീപ ഭൂമികൾക്ക് അനുസൃതമായി 
കുറയ്ക്കണമെന്നാണ്. ഇക്കാര്യം വിശദമായി പരിശോധിച്ചതിൽ സമാന സമീപ ഭൂമിയായി റീസർവ്വേ 449 / 2 - ൽപ്പെട്ട ഭൂമിക്ക് 
നിശ്ചയിച്ച് നൽകിയിരിക്കുന്ന ന്യായവില അപേക്ഷാ ഭൂമിയുടെ ന്യായവിലയേക്കാൾ വളരെ കുറവായതിനാൽ ചിറയിൻകീഴ് 
താലൂക്കിൽ ആലംകോട് വില്ലേജിൽ ബ്ലോക്ക് 41- ൽ റീസർവ്വേ 435 /11- ൽപ്പെട്ട 34 .20 ആർ ഭൂമിയുടെ ന്യായവില ആർ ഒന്നിന് 
- 15 ,000 ( പതിനയ്യായിരം രൂപ മാത്രം) ആയി കുറവ് വരുത്തി നിശ്ചയിച്ച് ഇതിനാൽ ഉത്തരവാകുന്നു . 14 -11- 2014 - ലെ സ . ഉ.( പി ) 
188/14/ റ്റി. ഡി . പ്രകാരം ഫെയർ വാല്യൂവിന്റെ 50 % വർദ്ധനവും 31-3 -2018- ലെ S. R . 0 . No. 186/18 ഉത്തരവ് പ്രകാരം ടി 
വർദ്ധിപ്പിച്ച തുകയുടെ 10 % വർദ്ധനവുകൂടി ഇതിനു പുറമെ കണക്കാക്കേണ്ടതാണ്. 
Gaz .No. 28 /2018 /DTP CLR (Fair Value-Supplement). 

227 


| FORM " C 
[See Rule 6 (8) ] 


NOTIFICATION 


No. B20-30814 /2016 . 


| 23rd May 2018. 


WHEREAS, it is expedient to publish a notification showing Revised Value of Land as required under Section 
28A of the Kerala Stamp Act, 1959 , read with sub -rule (8 ) of Rule 5 of the Kerala Stamp (Fixation of Fair 
Value of Land ) Rule 1995 , the fair value of land in Thiruvananthapuram District is hereby fixed finally as shown 
in the schedule hereto . 


SCHEDULE 


NameofDistrict 


NameofTaluk 


VillageandSurvey NumberwithSub |DivisionNo. 


Corporation/ 

Municipality/ |Panchayat 


Classificationbyuse 


Fairvalueofthe landalreadyfixed perAre^ 


RevisedFairValueof LandperAre. 


Ward 


C| 


A 


a 


Ô 


| 


Thiruvananthapuram 


Chirayinkeezhu 


Alamcode,Bl.No.41 Re-SurveyNo.435/ 


Attingal 


Residentialplot withroadaccess 


1,60,000 


15,000 


(Sd.) 


Thiruvananthapuram . 


District Collector (i/c ). 


KOLLAM DISTRICT 
കൊല്ലം സബ് കളക്ടറുടെ നടപടിക്രമം 
( ഹാജർ : ഡോ . ചിത്ര , എസ്., ഐ . എ . എസ്. 


ഡാ 


. 


(1) 


നമ്പർ എഫ് - 5107/ 2018. 

2018 മേയ് 10 . 
വിഷയം: - ന്യായവില രജിസ്റ്ററിൽ ഉൾപ്പെടാതെപോയ ഭൂമി കൂടി ഉൾപ്പെടുത്തുന്നത് ഉത്തരവാകുന്നു. 
സൂചന. ( 1) കേരള സ്റ്റാമ്പ് ആക്ട് , 1959 സെക്ഷൻ 28എ ( Fixation of fair value of land ) 3(7 ), ചട്ടം (4). 

( 2) കൊല്ലം താലൂക്കിൽ കല്ലുവാതുക്കൽ വില്ലേജിൽ വടക്കുംകര വീട്ടിൽ ശ്രീമതി ഉഷാകുമാരി സമർപ്പിച്ച 

അപേക്ഷ . 

( 3) കൊല്ലം തഹശീൽദാരുടെ 17 - 2- 2018- ലെ ബി18- 620 /18 -ാം നമ്പർ റിപ്പോർട്ട്. 
2010 മാർച്ച് മാസം 6 -ാം തീയതിയിലെ അസാധാരണ ഗസറ്റ് വിജ്ഞാനപ്രകാരം നിലവിൽവന്ന ന്യായവില രജിസ്റ്ററിൽ 
ഉൾപ്പെടാതെപോയ , താഴെപ്പറയുന്ന സർവ്വേ നമ്പരുകളിൽപ്പെട്ട വസ്തുക്കൾക്ക് സൂചന റിപ്പോർട്ടുകളുടെ അടിസ്ഥാനത്തിൽ 
കേരള സ്റ്റാമ്പ് ആക്ട് സെക്ഷൻ 28എ പ്രകാരം ന്യായവില നിർണ്ണയിച്ച് ഇതിനാൽ ഉത്തരവാകുന്നു . 


228 


SI, 
| No. 


Block 
No. 


Re - survey 

No, 


Local 
Body 


Fair Value 
per Are 


Taluk 


Village 


Classification 


| Sub 
Division 

No . 
(4) 
1 


( 9 ) 


- (1) 
- 1 


(2) 
39 


(3) 
420 


( 5 ) 
Kalluvathukkal 


( 6 ) 
Kollam 


( 7 ) 
Kalluvatukkal 


- ( 8 ) 
Wet land 


2, 500 


നമ്പർ എഫ്- 9661/ 2018. 

2018 മേയ് 19 . 
വിഷയം: - ന്യായവില രജിസ്റ്ററിൽ ഉൾപ്പെടാതെപോയ ഭൂമി കൂടി ഉൾപ്പെടുത്തുന്നത് ഉത്തരവാകുന്നു. 
സൂചന: - (1) കേരള സ്റ്റാമ്പ് ആക്ട് , 1959 സെക്ഷൻ 28എ ( Fixation of fair value of land ) ചട്ടം 3(7), ചട്ടം (4). 

(2) കൊല്ലം താലൂക്കിൽ കൊല്ലം വെസ്റ്റ്വില്ലേജിൽ കൈക്കുളങ്ങര ചേരിയിൽ കല്ലേലി വയൽ പുരയിടത്തിൽ 

- ജയിംസ്- ത്രേസ്യ എന്നിവർ സമർപ്പിച്ച അപേക്ഷ . 

(3) കൊല്ലം തഹശീൽദാരുടെ 28 -3- 2018 - ലെ ബി18 -24421 /17 -ാം നമ്പർ റിപ്പോർട്ട്. 
2010 മാർച്ച് മാസം 6 -ാം തീയതിയിലെ അസാധാരണ ഗസറ്റ് വിജ്ഞാപനപ്രകാരം നിലവിൽവന്ന ന്യായവില രജിസ്റ്ററിൽ 
ഉൾപ്പെടാതെ പോയ , താഴെപ്പറയുന്ന സർവ്വേ നമ്പരിൽപ്പെട്ട വസ്തുക്കൾക്ക് സൂചന റിപ്പോർട്ടുകളുടെ അടിസ്ഥാനത്തിൽ 
കേരള സ്റ്റാമ്പ് ആക്ട് സെക്ഷൻ 28എ പ്രകാരം ന്യായവില നിർണ്ണയിച്ച് ഇതിനാൽ ഉത്തരവാകുന്നു . 


| Sl . 
- No. 


Block 
No. 


Re-survey 

No . 


| Sub 
Division 


Local 
Body 


Taluk 


Village 


Classification 


Fair Value 

per Are 


No . 


(3) 


(4) 


( 5 ) 


- ( 6) 


( 7 ) 


- ( 8 ) 


( 9 ) 


- (1) 
- 1 


(2) 
249 


88 


11 


- Kollam 


Kollam 
Corporation 


Kollam 
West 


Residential Plot 1 ,50, 000 
with Corp ./ Mun ./ Pan . 

Road access 


(3) 
നമ്പർ എഫ് - 5778 / 2018 . 

2018 മേയ് 28. 
വിഷയം: - ന്യായവില രജിസ്റ്ററിൽ ഉൾപ്പെടാതെപോയ ഭൂമി കൂടി ഉൾപ്പെടുത്തുന്നത് ഉത്തരവാകുന്നു . 
സൂചന: - (1) കേരള സ്റ്റാമ്പ് ആക്ട് , 1959 സെക്ഷൻ 28എ (Fixation of fair value of land ) 3( 7), ചട്ടം ( 4). 

( 2) കൊല്ലം താലൂക്കിൽ വടക്കേ വിള വില്ലേജിൽ ചേച്ചനഴികം, തൊടിയിൽ കിഴക്കതിൽ സൈനുലാബ്ദീൻ, 

റംസീന ബീവി എന്നിവർ സമർപ്പിച്ച അപേക്ഷ . 

(3 ) കൊല്ലം തഹശീൽദാരുടെ 3- 3 - 2018 - ലെ ബി18 - 2710 /18 -ാം നമ്പർ റിപ്പോർട്ട്. 
2010 മാർച്ച് മാസം 6 -ാം തീയതിയിലെ അസാധാരണ ഗസറ്റ് വിജ്ഞാപനപ്രകാരം നിലവിൽവന്ന ന്യായവില രജിസ്റ്ററിൽ 
ഉൾപ്പെടാതെപോയ , താഴെപ്പറയുന്ന സർവ്വേ നമ്പരുകളിൽപ്പെട്ട വസ്തുക്കൾക്ക് സൂചന റിപ്പോർട്ടുകളുടെ അടിസ്ഥാനത്തിൽ 
കേരള സ്റ്റാമ്പ് ആക്ട് സെക്ഷൻ 28എ പ്രകാരം ന്യായവില നിർണ്ണയിച്ച് ഇതിനാൽ ഉത്തരവാകുന്നു . 


SI. 
- No. 


Block 
No. 


Re- survey 

No . 


| Sub 
Division 

No. 


Taluk 


Village 


Fair Value 
per Are 


Classification 


( 8 ) 


- (1) 
- 1 


- ( 9 ) 


(2) 
27 


Local 
Body 

(5) 
Mayyanad 


(3) 
17 


(4) 
8/4 


(6) 
Kollam - 


(7) 
Mayyanad 


20, 000 


Residential Plot 
with Panchayat 
Road access 


229 


നമ്പർ എഫ് - 5747 / 2018 . 


2018 മേയ് 28. 


വിഷയം: - ന്യായവില രജിസ്റ്ററിൽ ഉൾപ്പെടാതെപോയ ഭൂമി കൂടി ഉൾപ്പെടുത്തുന്നത് ഉത്തരവാകുന്നു . 
സൂചന: (1) കേരള സ്റ്റാമ്പ് ആക്ട് , 1959 സെക്ഷൻ 28എ (Fixation of fair value of land) 3(7), ചട്ടം (4). 

(2) കൊല്ലം താലൂക്കിൽ ഇരവിപുരം വില്ലേജിൽ കൂട്ടിക്കട, ദാറുൽ ആദിൽ വീട്ടിൽ ശ്രീ. ഷിഹാബുദ്ദീൻ 

സമർപ്പിച്ച അപേക്ഷ . 

( 3) കൊല്ലം തഹശീൽദാരുടെ 1- 3- 2018, 2 -5- 2018 എന്നീ തീയതികളിലെ ബി18 -1509 / 18 -ാം നമ്പർ റിപ്പോർട്ട്. 
2010 മാർച്ച് മാസം 6 -ാം തീയതിയിലെ അസാധാരണ ഗസറ്റ് വിജ്ഞാപനപ്രകാരം നിലവിൽവന്ന ന്യായവില രജിസ്റ്ററിൽ 
ഉൾപ്പെടാതെപോയ , താഴെപ്പറയുന്ന സർവ്വേ നമ്പരുകളിൽപ്പെട്ട വസ്തുക്കൾക്ക് സൂചന റിപ്പോർട്ടുകളുടെ അടിസ്ഥാനത്തിൽ 
കേരള സ്റ്റാമ്പ് ആക്ട് സെക്ഷൻ 28എ പ്രകാരം ന്യായവില നിർണ്ണയിച്ച് ഇതിനാൽ ഉത്തരവാകുന്നു . 
| Sub 

Fair Value 
- St. Block Re - survey 

Local 
Division 

Taluk 

Village Classification per Are 
No . No . No. 

Body 


No . 


(7) 


( 8 ) 


(9 ) 


- (1) 
- 1 


(2) 
25 


(3) 
603 


( 4) 
45 


(5) 
Kollam 
Corporation 


( 6) 
Kollam 


Eravipuram 


60, 000 


Residential Plot 

with private 
road access 


- 2 


25 


603 


15-2 


Kollam 


Eravipuram 


am 


60 ,000 


Kollam 
Corporation 


Residential Plot 

with private 
road access 


- ( 5) 


നമ്പർ എഫ് - 6303 / 2018 . 


2018 മേയ് 28 . 


വിഷയം: - ന്യായവില രജിസ്റ്ററിൽ ഉൾപ്പെടാതെപോയ ഭൂമി കൂടി ഉൾപ്പെടുത്തുന്നത് ഉത്തരവാകുന്നു . 
സൂചന: (1) കേരള സ്റ്റാമ്പ് ആക്ട് , 1959 സെക്ഷൻ 28എ ( Fixation of fair value of land ) 3(7 ), ചട്ടം ( 4). 

(2 ) പത്തനാപുരം താലൂക്കിൽ പട്ടാഴി വില്ലേജിൽ കന്നിമേൽ തേരിയിൽ പടിഞ്ഞാറേ ശങ്കരംപള്ളിൽ വീട്ടിൽ 

ശ്രീ . സുലൈമാൻ റാവുത്തർ സമർപ്പിച്ച അപേക്ഷ . 
( 3 ) പത്ത നാ പുരം തഹശീൽദാരുടെ 14 - 2 - 2018, 3 - 5 - 2018 എന്നീ തീയതിക ളിലെ ബി2 - 1690 / 18 നമ്പർ 

- റിപ്പോർട്ട്. 
- 2010 മാർച്ച് മാസം 6 -ാം തീയതിയിലെ അസാധാരണ ഗസറ്റ് വിജ്ഞാപനപ്രകാരം നിലവിൽവന്ന ന്യായവില രജിസ്റ്ററിൽ 
ഉൾപ്പെടാതെപോയ , താഴെപ്പറയുന്ന സർവെ നമ്പരുകളിൽപ്പെട്ട വസ്തുക്കൾക്ക് സൂചന റിപ്പോർട്ടുകളുടെ അടിസ്ഥാനത്തിൽ 
കേരള സ്റ്റാമ്പ് ആക്ട് സെക്ഷൻ 28എ പ്രകാരം ന്യായവില നിർണ്ണയിച്ച് ഇതിനാൽ ഉത്തരവാകുന്നു . 
| Sub 

Fair Value 
| SI. Block Re-survey 

Local 
Division Taluk 

Classification per Are 

Village 
| No. No. No. 

Body 


| No . 


( 6 ) 


( 7 ) 


( 8 ) 


( 9 ) 


- (1 ) 
| 1 


(2 ) 
2 


(3 ) 
116 


( 4 ) 
- 17 


20 ,000 


പട്ടാഴി പത്തനാപുരം പട്ടാഴി 
വടക്കേക്കര 

വടക്കേക്കര 


Residential Plot 
with Corp ./Mun ./Pan . 

road access 


2 


2 


116 


20 


20 , 000 


പട്ടാഴി പത്തനാപുരം 
വടക്കേക്കര 


പട്ടാഴി 
വടക്കേക്കര 


Residential Plot 
- with Corp ./ Mun./ Pan . 

road access 


- 3 


2 


116 


66 


പട്ടാഴി 


20, 000 


പട്ടാഴി പത്തനാപുരം 
വടക്കേക്കര 


വടക്കക്കര 


- Residential Plot 
with Corp ./Mun ./Pan . 

road access 


230 


നമ്പർ എഫ് - 11443 / 2018 . 


| 2018 മേയ് 19. 


വിഷയം: - ഭൂമിയുടെ ന്യായവില അപാകത പരിഹരിച്ച് പുനർ നിർണ്ണയം നടത്തി ഉത്തരവാകുന്നു . 


സൂചന: - ( 1) കേരള മുദ്രപ്പത്ര നിയമം 1959 സെക്ഷൻ 28എ ചട്ടം 5 ( 4 ). 

(2) കൊല്ലം ജില്ലാ കളക്ടറുടെ 14 - 2- 2013 -ാം തീയതിയിലെ എം.1- 38492 /12 -ാം നമ്പർ നിർദ്ദേശം. 
(3) കൊല്ലം താലൂക്കിൽ മയ്യനാട് വില്ലേജിൽ നല്ലില , പണയിൽ വീട്ടിൽ ശ്രീമതി ഷീബ സമർപ്പിച്ച അപേക്ഷ . 

(4) കൊല്ലം തഹശീൽദാരുടെ 22- 5- 2018 -ാം തീയതിയിലെ ബി18 - 10476/ 18 -ാം നമ്പർ റിപ്പോർട്ട്. 
- ഭൂമിയുടെ ന്യായവില നിർണ്ണയിച്ചുകൊണ്ട് സർക്കാർ പുറപ്പെടുവിച്ച 6 - 3- 2010 - ലെ വിജ്ഞാപനത്തിൽ 3 -ാം സൂചനയിൽ 
പേരു ചേർത്തിട്ടുള്ളവരുടെ കൈവശ വസ്തുക്കളുടെ ക്ലാസിഫിക്കേഷൻ തെറ്റായി വില നിർണ്ണയിച്ച് വിജ്ഞാപനം ചെയ്ത 
വന്നിട്ടുള്ളത് പരിഹരിക്കുന്നതിനായി അപേക്ഷ സമർപ്പിച്ചിരിക്കുന്നു . 

പസ് ത അപേക്ഷ ക ളിൻമേൽ സൂചന ( 4 ) പ്രകാരം റിപ്പോർട്ട് സമർപ്പിച്ചിട്ടു ള്ള താ ണ് . ടി റിപ്പോർട്ടു ക ളുടെ 
അടി സ്ഥാനത്തിലും സൂചന ( 2 ) പ്രകാരമുള്ള നിർദ്ദേശത്തിന്റെ അടിസ്ഥാനത്തിലും രേഖകൾ പ്രകാരമുള്ള ശരിയായ 
ക്ലാസിഫിക്കേ ഷൻ ചേർത്തും അ വ യ നു സ ത മായ വില ചേർത്തും വിജ്ഞാപനം ചെയ്യേണ്ടത് ആവശ്യമാണെന്ന് 
ബോദ്ധ്യപ്പെട്ടതിന്റെ അടിസ്ഥാനത്തിൽ ചുവടെ ചേർക്കുംവിധം ഉത്തരവാകുന്നു . 

- ഉത്തരവ് 


ഭൂമിയുടെ ന്യായവില നിശ്ചയിച്ചു കൊണ്ട് 6 - 3 - 2010 - ൽ വിജ്ഞാപനം ചെയ്യപ്പെട്ട ന്യായവിലയിൽ വന്നുചേർന്ന 
അപാകതകൾ പരിഹരിച്ച് ചുവടെ ചേർത്തിരിക്കുന്ന പ്രകാരം അംഗീകരിച്ച് ഉത്തരവാകുന്നു . 


അപേക്ഷകന്റെ 

പേരും 
മേൽവിലാസവും 


താലൂക്ക് 


വില്ലേജ് 


സർവ്വ/ - 6 - 3 - 2010 - ലെ 

പുനർ - പുനർ 
സബ് വിജ്ഞാപനത്തിലെ നിർണ്ണയിച്ച് നിർണ്ണയിച്ച 
ഡിവിഷൻ നമ്പർ ക്ലാസിഫിക്കേഷനും ക്ലാസിഫിക്കേഷൻ വില ( ആർ 
വിലയും 

ഒന്നിന്) 


( 1 ) 


( 2) 


( 3) 


(4 ) 


( 5) 


- (7 ) 


കൊല്ലം 


മയ്യനാട് 


325 / 4 


3 , 00,000 


Govt. property 

Re. 1 


27 


ശ്രീമതി ഷീബ , 
പണയിൽ വീട്, 
നല്ലില , 
മയ്യനാട് പി . ഒ ., 
കൊല്ലം 


Commercially 
important plot 
with NH /PWD 

road access 


നമ്പർ എഫ് - 10859 / 2018. 


2018 ജൂൺ 4. 


വിഷയം: ഭൂമിയുടെ ന്യായവില അപാകത പരിഹരിച്ച് പുനർ നിർണ്ണയം നടത്തി ഉത്തരവാകുന്നു . 
സൂചന: - (1) കേരള മുദ്രപ്പത നിയമം 1959 സെക്ഷൻ 28എ ചട്ടം 5(4). 

(2 ) കൊല്ലം ജില്ലാ കളക്ടറുടെ 14 - 2 - 2013 -ാം തീയതിയിലെ എം . 1- 38492 / 12 -ാം നമ്പർ നിർദ്ദേശം. 
(3 ) പത്ത നാ പുരം താലൂക്കിൽ പട്ടാഴി വടക്കേക്കര വില്ലേജിൽ ഏറത്ത് വടക്ക്, ജി . കെ . സദ ന ത്തിൽ 
- ശ്രീ . ഗോപകുമാർ സമർപ്പിച്ച അപേക്ഷ . 

( 4) പത്തനാപുരം തഹശീൽദാരുടെ 9 -5 - 2018 - ലെ ബി6 - 3858 /18 -ാം നമ്പർ റിപ്പോർട്ട്. 
ഭൂമിയുടെ ന്യായവില നിർണ്ണയിച്ചുകൊണ്ട് സർക്കാർ പുറപ്പെടുവിച്ച 6 - 3- 2010 - ലെ വിജ്ഞാപനത്തിൽ 3 -ാം സൂചനയിൽ 
പേരു ചേർത്തിട്ടുള്ളവരുടെ കൈവശ വസ്തു ക്ക ളുടെ ക്ലാസിഫിക്കേ ഷൻ തെറ്റായി വില നിർണ്ണയിച്ച് വിജ്ഞാപനം 
ചെയ്തുവന്നിട്ടുള്ളത് പരിഹരിക്കുന്നതിനായി അപേക്ഷ സമർപ്പിച്ചിരിക്കുന്നു. 

പ്രസ്തുത അപേക്ഷ ക ളിൻ മേൽ സൂചന ( 1) പ്രകാരം റിപ്പോർട്ട് സമർപ്പിച്ചിട്ടുള്ളതാ ണ്. ടി റിപ്പോർട്ടു കളുടെ 
അടിസ്ഥാ ന ത്തിലും സൂചന ( 2 ) പ്രകാരമുള്ള നിർ ദ്ദേ ശ ത്തിന്റെ അടിസ്ഥാ ന ത്തിലും രേഖകൾ പ്രകാരമുള്ള ശരിയായ 
ക്ലാസിഫിക്കേ ഷൻ ചേർത്തും അ വ യ നു സൃ തമായ വില ചേർത്തും വിജ്ഞാപനം ചെയ്യേണ്ടത് ആവശ്യമാണെന്ന് 
ബോദ്ധ്യപ്പെട്ടതിന്റെ അടിസ്ഥാനത്തിൽ ചുവടെ ചേർക്കും വിധം ഉത്തരവാകുന്നു . 

ഉത്തരവ് 


ഭൂമിയുടെ ന്യായവില നിശ്ചയിച്ചു കൊണ്ട് 6 - 3 - 2010 - ൽ വിജ്ഞാപനം ചെയ്യപ്പെട്ട ന്യായവിലയിൽ വന്നു ചേർന്ന 
അപാകതകൾ പരിഹരിച്ച് ചുവടെ ചേർത്തിരിക്കുന്ന പ്രകാരം അംഗീകരിച്ച് ഉത്തരവാകുന്നു . 


Gaz . No. 28 /2018 /DTP CLR (Fair Value- Supplement). 


231 


അപേക്ഷകന്റെ 

പേരും 
മേൽവിലാസവും 


താലൂക്ക് 


വില്ലേജ് 


സർ / 6 - 3 - 2010 - ലെ 

പുനർ 

പുനർ 
സബ് വിജ്ഞാപനത്തിലെ നിർണ്ണയിച്ച് നിർണ്ണയിച്ച 
ഡിവിഷൻ നമ്പർ ക്ലാസിഫിക്കേഷനും ക്ലാസിഫിക്കേഷൻ വില 
- വിലയും 

( ആർ ഒന്നിന് 


( 1) 


(2 ) 


( 3 ) 


( 4 ) 


( 5 ) 


( 6 ) 


| ( 7 ) 


563 / 7 


35, 000 


Govt. Property 

Re. 1 


ശ്രീ . ഗോപകുമാർ, പത്തനാപുരം പട്ടാഴി 
ജി . കെ . സദനം, 

വടക്കേക്കര 
ഏറത്ത് വടക്ക്, 
പട്ടാഴി വടക്കേക്കര, 
പത്തനാപുരം 


Garden Land 

without 
road access 


558 / 19 


35 ,000 


പത്തനാപുരം പട്ടാഴി 

- വടക്കേക്കര 


Govt. Property 

Re. 1 


Garden Land 

without 
road access 


സബ് കളക്ടറുടെ കാര്യാലയം, 
കൊല്ലം. 


( ഒപ്പ്) 
സബ് കളക്ടർ. 


PATHANAMTHITTA DISTRICT 
പത്തനംതിട്ട ജില്ലാ കളക്ടറുടെ നടപടിക്രമം 

( ഹാജർ : പി . ബി . നൂഹ് ഐ . എ . എസ്.) 
നമ്പർ സി11- 138474 / 2017 . 

2018 ജൂൺ 12. 
വിഷയം : - ഭൂമിയുടെ ന്യായവില പുനർനിർണ്ണയം - കോന്നി താലൂക്കിൽ മലയാലപ്പുഴ വില്ലേജിൽ ബ്ലോക്ക് നമ്പർ- 17 - ൽ 

റീ സർവ്വ നമ്പർ 270 / 2- ൽപ്പെട്ട ഭൂമിയുടെ ന്യായവില പുനർ നിർണ്ണയിച്ച് ഉത്തരവാകുന്നു . 
സൂചന: - ( 1) കോന്നി താലൂക്കിൽ മലയാലപ്പുഴ വില്ലേജിൽ ശാസ്ത്രമണ്ണിൽ വീട്ടിൽ ശ്രീ . കമലാസനൻ കുഞ്ഞ് 

- സമർപ്പിച്ച അപേക്ഷ . 

- ( 2 ) അടൂർ റവന്യൂ ഡിവിഷണൽ ഓഫീസറുടെ 31- 5- 2017 - ലെ സി3 - 785 / 17 -ാം നമ്പർ റിപ്പോർട്ട്. 
പത്തനം തിട്ട ജില്ലയിൽ കോന്നി താലൂക്കിൽ മല യാ ല = ഴ വില്ലേജിൽ ബ്ലോക്ക് നമ്പർ 17 - ൽ റീസർവ്വ 
നമ്പർ 270 / 2 - ൽപ്പെട്ട ഭൂമി ന്യായ വില രജി സ്റ്റ റിൽ ഗവൺമെന്റ് ഭൂമി എന്ന് തെറ്റായി രേഖ പ്പെ ടു ത്തി ന്യായ വില 
നിശ്ചയിച്ചത് പുനർനിർണ്ണയിക്ക ണമെന്ന് കാണിച്ചു കൊണ്ട് സൂചന ( 1) പ്രകാരം ശ്രീ . കമലാസനൻ കുഞ്ഞ് സമർപ്പിച്ച 
അപേക്ഷയിൻമേൽ അടൂർ റവന്യൂ ഡിവിഷണൽ ഓഫീസർ മുഖാന്തിരം അന്വേഷണം നടത്തിയിട്ടുള്ളതാണ്. 

- അപേക്ഷാസ്ഥലം മല യാ ല പ്പുഴ വില്ലേജിൽ 1525 -ാം നമ്പർ തണ്ടപ്പേര് പ്രകാരം മല യാ ല പ്പുഴ താഴം മുറിയിൽ 
ശാസ്മണ്ണിൽ വെളുമ്പി കാർത്യായനി കൈവശത്തിലുള്ളതാണെന്നും ടി വസ്തുവിന് ആർ ഒന്നിന് - 75, 000 ന്യായവില 
നിശ്ചയിച്ച് “Residential plot with road access ”എന്ന വിഭാഗത്തിൽ ഉൾപ്പെടുത്താമെന്ന് സൂചന ( 2) പ്രകാരം അടൂർ റവന്യൂ 
ഡിവിഷണൽ ഓഫീസർ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. 


ഉത്തരവ് 


പത്തനംതിട്ട ജില്ലയിൽ കോന്നി താലൂക്കിൽ മലയാലപ്പുഴ വില്ലേജിൽ ബ്ലോക്ക് നമ്പർ 17 - ൽ റീസർവെ നമ്പർ 
270 / 2 - ൽപ്പെട്ട ഭൂമി "Residential plot with road access എന്ന വിഭാഗത്തിൽ ഉൾപ്പെടുത്തി ആർ ഒന്നിന് - 75,000 ആയി 
ന്യായവില പുനർ നിർണ്ണയിച്ച് ഉത്തരവാകുന്നു . 

സർക്കാർ ഉത്തരവ് ( പി ) നമ്പർ 188 / 2014/ റ്റി. ഡി . തീയതി 14 - 11- 2014 പ്രകാരം 2010 - ലെ ന്യായവിലയുടെ 50 % വർദ്ധന 
കൂടി ഇതിന് പുറമെ കണക്കാക്കുന്നതാണ്. 


FORM C 


NOTIFICATION 
No . C11 - 138474 / 2017 . 

| 12th June 2018. 
Whereas, it is expedient to publish a notification showing revised Fair Value of Land as required under Section 
28A of the Kerala Stamp Act, 1959 , read with sub -rule 4 of the Kerala Stamp (Fixation of Fair Value of Land ) Rules , 
1995 , the fair value of land in Pathanamthitta District is hereby fixed finally as shown in schedule hereto : 

232 


SCHEDULE 
District - Pathanamthitta . 


Taluk — Konni. 


Village 


Malayalapuzha. 


- Sy. 

No . 


Re- Sy. 
Block 


Re- Sy. 
No. 


Sub Div. 

No. 


Panchayath/ 
Municipality 


Ward 
No . 


Classification 

by use 


Fair Value 
already fixed 


Revised fair 
value per Are 


( 9 ) 


- (1) 
- .. 


(2) 
17 


(3) 
270 


(4) 
2 


(5) 
- Panchayath 

Panchayath 


(6) 
. 


(7) 
Residential നം . 
Residential plot 

with 
road access 


(8) 
Re. 1 


75 ,000 


Collectorate , 
Pathanamthitta . 


(Sd.) 
District Collector . 


പത്തനംതിട്ട ജില്ലാ കളക്ടറുടെ നടപടിക്രമം 
| [ ഹാജർ : പി. റ്റി. എബ്രഹാം ( ഇൻ ചാർജ്ജ്)] 


ഹറാം 


നമ്പർ സി11 - 156770 / 2018. 


2018 ജൂൺ 1. 


വിഷയം: - ഭൂമിയുടെ ന്യായ വില പുനർനിർണ്ണയം - അടൂർ താലൂക്കിൽ ഏറത്ത് വില്ലേജിൽ ബ്ലോക്ക് നമ്പർ 16 - ൽ 

റീ സർവ്വ നമ്പർ 154/ 1- 1- ൽപ്പെട്ട ഭൂമിയുടെ ന്യായവില പുനർനിർണ്ണയിച്ച് ഉത്തരവാകുന്നു . 
സൂചന: - (1) അടൂർ താലൂക്കിൽ ഏറത്ത് വില്ലേജിൽ കുറുങ്ങാട്ട് വീട്ടിൽ ശ്രീ . കെ . സി. രാജു സമർപ്പിച്ച അപേക്ഷ . 

- ( 2 ) അടൂർ റവന്യൂ ഡിവിഷണൽ ഓഫീസറുടെ 22 - 1- 2018 - ലെ സി3 - 7919 / 17 -ാം നമ്പർ റിപ്പോർട്ട്. 


പത്ത നം തിട്ട ജില്ല യിൽ അടൂർ താലൂക്കിൽ ഏറത്ത് വില്ലേജിൽ ബ്ലോക്ക് നമ്പർ 16 - ൽ റീസർവ്വ 
നമ്പർ 154 / 1- 1- ൽപ്പെട്ട ഭൂമി ന്യായ വില രജി സ്റ്റ റിൽ ഗവൺമെന്റ് ഭൂമി എന്ന് തെറ്റായി രേഖ പ്പെടുത്തി ന്യായ വില 
നിശ്ചയിച്ചത് പുനർ നിർണ്ണയിക്ക ണ മെന്ന് കാണിച്ചു കൊണ്ട് സൂചന ( 1) പ്രകാരം ശ്രീ . കെ . സി . രാജു സമർപ്പിച്ച് 
അപേക്ഷയിൻമേൽ അടൂർ റവന്യൂ ഡിവിഷണൽ ഓഫീസർ മുഖാന്തിരം അന്വേഷണം നടത്തിയിട്ടുള്ളതാണ്. 


അപേക്ഷാസ്ഥലം ഏറത്ത് വില്ലേജിൽ 8172 -ാം നമ്പർ തണ്ടപ്പേര് പ്രകാരം അപേക്ഷകന്റെ കൈവശത്തിലുള്ളതാണെന്നും 
ടി വസ്തു വിന് ആർ ഒന്നിന് - 50 ,000 ന്യായ വില നിശ്ചയിച്ച് " Residential plot with Panchayat road access എന്ന 
വിഭാഗത്തിൽ ഉൾപ്പെടുത്താമെന്ന് സൂചന ( 2) പ്രകാരം അടൂർ റവന്യൂ ഡിവിഷണൽ ഓഫീസർ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. 


ഉത്തരവ് 


- പത്തനംതിട്ട ജില്ലയിൽ അടൂർ താലൂക്കിൽ ഏറത്ത് വില്ലേജിൽ ബ്ലോക്ക് നമ്പർ 16 - ൽ റീസർവ്വേ നമ്പർ 
154/1-1- ൽപ്പെട്ട ഭൂമി " Residential plot with Panchayat road access എന്ന വിഭാഗത്തിൽ ഉൾപ്പെടുത്തി ആർ ഒന്നിന് - 50,000 
ആയി ന്യായവില പുനർനിർണ്ണയിച്ച് ഉത്തരവാകുന്നു. 

- സർക്കാർ ഉത്തരവ് ( പി ) നമ്പർ 188/ 2014 / റ്റി. ഡി. തീയതി 14 - 11 - 2014 പ്രകാരം 2010 - ലെ ന്യായവിലയുടെ 50 % വർദ്ധന 
കൂടി ഇതിനുപുറമേ കണക്കാക്കുന്നതാണ്. 


FORM C 


NOTIFICATION 


No . C11 - 156770 / 2018. 


1st June 2018. 


Whereas, it is expedient to publish a notification showing revised Fair Value of Land as required under Section 
28A of the Kerala Stamp Act, 1959 , read with sub -rule 4 of the Kerala Stamp ( Fixation of Fair Value of Land) Rules, 
1995, the fair value of land in Pathanamthitta District is hereby fixed finally as shown in schedule hereto : 


233 


SCHEDULE 
District Pathanamthitta. 


Taluk- - Adoor. 


| Village - Erathu. 


Sy. 
No. 


Re- Sy. 
Block 


Re- Sy. 
No. 


Sub Div. 

No . 


Panchayath / 
Municipality 


Ward 
No. 


Classification 

by use 


Fair Value 
already fixed 


Revised fair 
value per Are 


- (1) 


- ( 5 ) 


(6 ) 


| ( 7 ) 


( 8 ) 


( 9 ) 


(2) 
16 


(3) 
154 


(4) 
1- 1 


- .. 


Panchayath 


| Re, 1 


50 , 000 


Residential plot 
with Panchayat 

road access 


നമ്പർ സി11 - 162825 / 2018 . 

2018 ജൂൺ 1. 
വിഷയം : - ഭൂമിയുടെ ന്യായവില പുനർനിർണ്ണയം - തിരുവല്ല താലൂക്കിൽ കോയിപ്രം വില്ലേജിൽ ബ്ലോക്ക് നമ്പർ 22 - ൽ 

റീ സർവ്വ നമ്പർ 271/1 - ൽപ്പെട്ട ഭൂമിയുടെ ന്യായവില പുനർനിർണ്ണയിച്ച് ഉത്തരവാകുന്നു . 
സൂചന: - (1) തിരു വല്ല താലൂക്കിൽ കോയിപ്രം വില്ലേജിൽ ആന മല വട ക്കേ തിൽ വീട്ടിൽ ശ്രീ . കോശി 

സമർപ്പിച്ച അപേക്ഷ . 

( 2 ) തിരുവല്ല റവന്യൂ ഡിവിഷണൽ ഓഫീസറുടെ 3 - 3 - 2018 - ലെ എ2- 3977 / 17 -ാം നമ്പർ റിപ്പോർട്ട്. 
പത്തനംതിട്ട ജില്ലയിൽ തിരു വല്ല താലൂക്കിൽ കോയിപ്രം വില്ലേജിൽ ബ്ലോക്ക് നമ്പർ 22 - ൽ റീസർവെ 
നമ്പർ 271/ 1 - ൽ പ്പെട്ട ഭൂമി ന്യായ വില രജി സ്റ്റ റിൽ ഗവൺമെന്റ് ഭൂമി എന്ന് തെറ്റായി രേഖ പ്പെടുത്തി ന്യായ വില 
നിശ്ചയിച്ചത് പുനർനിർണ്ണയിക്കണമെന്ന് കാണിച്ചുകൊണ്ട് സൂചന ( 1) പ്രകാരം ശ്രീ . കോശി സമർപ്പിച്ച അപേക്ഷയിൻമേൽ 
തിരുവല്ല റവന്യൂ ഡിവിഷണൽ ഓഫീസർ മുഖാന്തിരം അന്വേഷണം നടത്തിയിട്ടുള്ളതാണ്. 

- അപേക്ഷാസ്ഥലം കോയിപ്രം വില്ലേജിൽ 8518 -ാം നമ്പർ തണ്ടപ്പേര് പ്രകാരം അപേക്ഷകന്റെ കൈവശ ത്തിലുള്ള 
താണെന്നും ടി വസ്തുവിന് ആർ ഒന്നിന് - 35 , 000 ന്യായ വില നിശ്ചയിച്ച് “Residential plot with Panchayat road 
access എന്ന വിഭാഗത്തിൽ ഉൾപ്പെടുത്താമെന്ന് സൂചന ( 2 ) പ്രകാരം തിരുവല്ല റവന്യൂ ഡിവിഷണൽ ഓഫീസർ റിപ്പോർട്ട് 
ചെയ്തിട്ടുണ്ട്. 

ഉത്തരവ് 
പത്തനംതിട്ട ജില്ലയിൽ തിരുവല്ല താലൂക്കിൽ കോയിപ്രം വില്ലേജിൽ ബ്ലോക്ക് നമ്പർ 22 - ൽ റീസർവെ നമ്പർ 
271 / 1- ൽപ്പെട്ട ഭൂമി " Residential plot with Panchayat road access എന്ന വിഭാഗത്തിൽ ഉൾപ്പെടുത്തി ആർ ഒന്നിന് - 35, 000 
ആയി ന്യായവില പുനർനിർണ്ണയിച്ച് ഉത്തരവാകുന്നു . 

സർക്കാർ ഉത്തരവ് ( പി ) നമ്പർ 188 / 2014/ റ്റി . ഡി . തീയതി 14- 11- 2014 പ്രകാരം 2010 - ലെ ന്യായവിലയുടെ 50 % വർദ്ധന 
കൂടി ഇതിന് പുറമെ കണക്കാക്കുന്നതാണ്. 


FORM C 


NOTIFICATION 
No . C11 - 162825/2018. 

1st June 2018. 
Whereas, it is expedient to publish a notification showing revised Fair Value of Land as required under Section 
28A of the Kerala Stamp Act , 1959 , read with sub - rule 4 of the Kerala Stamp (Fixation of Fair Value of Land) Rules , 
1995 , the fair value of land in Pathanamthitta District is hereby fixed finally as shown in schedule hereto : 


SCHEDULE 
District - Pathanamthitta . 


Taluk — Thiruvalla . 


Sy. 
No. 


Re - Sy. 
Block 


Re- Sy. 
No . 


Sub Div. 

No. 


Panchayath / 
Municipality 


Ward 
No . 


Classification 

by use 


Fair Value 
already fixed 


Village _ Koipram . 

Revised fair 
value per Are 


(5 ) 


( 6) 


- ( 9 ) 


- ( 1) 
-- .. 


( 2) 
22 


( 3 ) 
271 


(4 ) 
1 


( 7) 
Residential plot 
with Panchayat 

road access 


( 8) 
Re. 1 


Panchayath 


35,000 


234 


നമ്പർ സി11 - 167623 / 2018 . 


2018 ജൂൺ 2. 


വിഷയം: - ഭൂമിയുടെ ന്യായവില പുനർനിർണ്ണയം - അടൂർ താലൂക്കിൽ കടമ്പനാട് വില്ലേജിൽ ബ്ലോക്ക് നമ്പർ 15 - ൽ 

- റീ സർവെ നമ്പർ 4/ 2 - ൽപ്പെട്ട ഭൂമിയുടെ ന്യായവില പുനർ നിർണ്ണയിച്ച് ഉത്തരവാകുന്നു . 
സൂചന: - ( 1) അടൂർ താലൂക്കിൽ അടൂർ വില്ലേജിൽ കോളാട്ട് വീട്ടിൽ ശ്രീമതി ലീലാമ്മ പാപ്പച്ചൻ സമർപ്പിച്ച അപേക്ഷ . 

( 2) അടൂർ റവന്യൂ ഡിവിഷണൽ ഓഫീസറുടെ 24- 4-2018 - ലെ സി3 - 8601/ 17 -ാം നമ്പർ റിപ്പോർട്ട്. 
പത്തനംതിട്ട ജില്ലയിൽ അടൂർ താലൂക്കിൽ കടമ്പനാട് വില്ലേജിൽ ബ്ലോക്ക് നമ്പർ 15- ൽ റീസർവെ നമ്പർ 
412 - ൽപ്പെട്ട ഭൂമി ന്യായ വില രജി സ്റ്റ റിൽ ഗവൺമെന്റ് ഭൂമി എന്ന് തെറ്റായി രേഖ പ്പെ ടു ത്തി ന്യായ വില 
നിശ്ചയിച്ചത് പുനർനിർണ്ണയിക്ക ണമെന്ന് കാണിച്ചു കൊണ്ട് സൂചന ( 1) പ്രകാരം ശീമതി ലീലാമ്മ പാപ്പച്ചൻ സമർപ്പിച്ച 
അപേക്ഷയിൻമേൽ അടൂർ റവന്യൂ ഡിവിഷണൽ ഓഫീസർ മുഖാന്തിരം അന്വേഷണം നടത്തിയിട്ടുള്ളതാണ്. 

അപേക്ഷാസ്ഥലം കടമ്പ നാട് വില്ലേജിൽ 7050 -ാം നമ്പർ തണ്ടപ്പേര് പ്രകാരം അപേക്ഷകന്റെ കൈവശ ത്തിലുള്ള 
താ ണെന്നും ടി വസ്തുവിന് ആർ ഒന്നിന് - 33 , 500 ന്യായ വില നിശ്ചയിച്ച് “Residential plot with Panchayat road 
access ”എന്ന വിഭാഗത്തിൽ ഉൾപ്പെടുത്താമെന്ന് സൂചന (2 ) പ്രകാരം തിരുവല്ല റവന്യൂ ഡിവിഷണൽ ഓഫീസർ റിപ്പോർട്ട് 
ചെയ്തിട്ടുണ്ട്. 

ഉത്തരവ് 
പത്തനംതിട്ട ജില്ലയിൽ അടൂർ താലൂക്കിൽ കടമ്പനാട് വില്ലേജിൽ ബ്ലോക്ക് നമ്പർ 15 - ൽ റീസർവെ നമ്പർ 
4 / 2 - ൽപ്പെട്ട ഭൂമി ""Residential plot with Panchayat road access എന്ന വിഭാഗത്തിൽ ഉൾപ്പെടുത്തി ആർ ഒന്നിന് - 33,500 
ആയി ന്യായവില പുനർനിർണ്ണയിച്ച് ഉത്തരവാകുന്നു . 

- സർക്കാർ ഉത്തരവ് ( പി ) നമ്പർ 188/ 2014 / റ്റി. ഡി. തീയതി 14 - 11 - 2014 പ്രകാരം 2010 - ലെ ന്യായവിലയുടെ 50 % വർദ്ധന 
കൂടി ഇതിന് പുറമെ കണക്കാക്കുന്നതാണ്. 


FORM C 


NOTIFICATION 
No. C11 - 167623 / 2018 . 

2nd June 2018 . 
Whereas, it is expedient to publish a notification showing revised Fair Value of Land as required under 
Section 28A of the Kerala Stamp Act, 1959, read with sub -rule 4 of the Kerala Stamp (Fixation of Fair Value of 
Land) Rules, 1995 , the fair value of land in Pathanamthitta District is hereby fixed finally as shown in schedule 
hereto : 


SCHEDULE 
District — Pathanamthitta . 


Taluk - Adoor. 


Village - Kadambanadu . 


Sy. 
No. 


Re- Sy. 
Block 


Re- Sy. 
No . 


Sub Div . 

No . 


Panchayath/ 
Municipality 


Ward 
No. 


Classification 

of use 


Fair Value 
already fixed 


Revised fair 
value per Are 


| ( 9 ) 


- (1) 
- .. 


(2) 
15 


(3) 
4 


(4) 
2 


(5) 
Panchayath 


(6) 
.. 


(7) 
Residential plot 
with Panchayat 

road access 


(8) 
Re. 1 


33 , 500 


Collectorate , 
Pathanamthitta . 


( Sd.) 
District Collector (i/ c). 


Gaz . No. 28 /2018 /DTP CLR (Fair Value - Supplement). 


235 


